Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012-14 


! IT! 


GOVERN 


കര 


രള സർക് 
EVMENT OF 


രാർ. 


- 


KERALA 


-- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


) 


= 


YOLU 


Vol. II ) 
വാല്യം 2 | 


Tone sebenarnya , 2016 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th February 2013 
2013 ഫെബ്രുവരി 12 
23rd Magha 1934 
1934 മാഘം 23 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


Meenachil Taluk 

ലേലപ്പരസ്യം 
നമ്പർ ഡി4 - 5997 / 2007 . 

2013 ജനുവരി 4. 
മീനച്ചിൽ താലൂക്കിൽ പുലി യ നൂർ വില്ലേജിൽ 
ബ്ലോക്ക് 80 - ൽ റീസർവെ 186 - ൽപെട്ട ആറ്റുപുറമ്പോക്കിൽ 
നിന്നിരുന്ന ഒരു തേക്കുമരം മുറിച്ചുമാറ്റിയതും ഒരു തേക്കുമരം 
പകുതി മുറിച്ച് ടി സ്ഥലത്ത് നിൽക്കുന്നതും 2013 മാർച്ച് മാസം 
5 -ാം തീയതി രാവിലെ 11 മണിക്ക് പുലിയന്നൂർ വില്ലേജാഫീ 
സിൽ വച്ച് മീനച്ചിൽ തഹശീൽദാർ പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. മുറിച്ചുമാറ്റിയ തടികൾ പാലാ മിനി 
സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. 


ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ 
ദിവസം രാവിലെ 10. 30 - ന് പുലിയന്നൂർ വില്ലേജാഫീസിൽ ഹാജ 
രായി നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
കൂടുതൽ തുക വിളിക്കുന്നയാളുടെ പേരിൽ ലേലം സ്ഥിരപ്പെ 
ടുത്തി നൽകുന്നതാണ്. ലേലംകൊണ്ട് കക്ഷി ലേലത്തുക 
മുഴുവനായും നിയമാനുസൃത വില്പന നികുതിയും തുകയുടെ 
5 % എഫ്. ഡി . റ്റി. ഇനത്തിലും അപ്പോൾത്തന്നെ അടയ്ക്കേണ്ട 
താ ണ് . ലേലം സ്ഥിര പ്പെ ടു ത്തി യ തിനു ശേഷം ലേ 
വസ്തുക്കൾ സ്വന്തം ചെല വിൽ സ്ഥല ത്തു നിന്ന് നീക്കം 
ചെയ്യേണ്ടതാണ്. 


ആയ തി നാൽ ടി ആവ ശ്യ ത്തി ലേക്കുള്ള പരേതന്റെ 
നിയ മാ നുസൃത അവകാശികൾ മേൽ വിവരിച്ച 8 പേർ 
മാത്രമാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാ തി യോ ഉ ള്ള പക്ഷം ആ യത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം ഈ 
ആ ഫീസിൽ നേരിട്ട് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയതിക്കുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മീനച്ചിൽ. 

തഹശീൽദാർ. 


നിരതദ്രവ്യം 


- 2,000 . 


ലേല വസ്തുക്കളുടെ വിശദവിവരം 


ഇനം 


നീളം 


വണ്ണം 


കുറഞ്ഞ 
മതിപ്പു വില 


തേക്ക് തടി 


- 5. 50 മീ . 


90 


സെ . മീ . 


6 , 391 


തേക്ക് തടി 


5 .30 മീ . 


70 


സെ . മീ 


2 ,636 


സ്ഥലത്ത് നിൽക്കുന്ന മരത്തിന്റെ വിവരങ്ങൾ 


ഇനം 


നീളം 


തേക്ക് തടി 85 
തേക്ക് വിറക് 


സെ . മീ . 
.. 


ലഭിക്കാവുന്ന കുറഞ്ഞ 
തടി/ വിറക് മതിപ്പു വില 
0.287 എം . റ്റി. 8,977 
0.180 എം . റ്റി . 686 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


അഡീഷണൽ തഹശീൽദാർ. 


പരസ്യം 


നമ്പർ സി2 - 8728 / 2012. 

2013 ജനുവരി 7 . 
- കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കുറവിലങ്ങാട് 
വില്ലേജിൽ കുറ വി ല ങ്ങാട് കര യിൽ പോയി ക്ക ലേട്ട് 
വീട്ടിൽ കുഞ്ഞപ്പൻ എന്ന യാൾ 28 - 7 - 2009 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണ്. പരേതന്റെ അപകടമരണ സംബന്ധമായി 
എം. എ . സി. റ്റി., പാലാ കോടതിയിൽ ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട 
അപേക്ഷയിൽ കുറവിലങ്ങാട് വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതിൽ പരേതന് താഴെ പറയുന്ന 
അവകാശികൾ ഉള്ളതായി കാണുന്നു. 


പേര് 


| കമ 
നമ്പർ 


- മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


52 


- 1 എൻ. കെ . ഗോപാലകൃഷ്ണ ൻ മകൻ 

എൻ. കെ . അപ്പുക്കുട്ടൻ 
അമ്മിണി, എൻ. കെ . 

മകൾ 
കമല 
വൽസമ്മ 
രാജമ്മ 
കെ . വി . മോഹൻലാൽ 

പരേതനായ മകൻ 

- വാസുവിന്റെ മകൻ 
- 8 കെ . വി. പ്രമോദ് ,, 


